Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


മാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


28th May 2013 
2013 മേയ് 28 
7th Jyaishta 1935 
1935 ജ്യേഷ്ഠം 7 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


ERNAKULAM DISTRICT 


ലേലപരസ്യം 


നമ്പർ എ5- 1859 / 12 - ( 1). 


| 2013 മാർച്ച് 18 . 


മൂവാറ്റുപുഴ താലൂക്ക്, മഞ്ഞള്ളൂർ വില്ലേജ്, സർവ്വ 
67/ 4- 2- ൽപ്പെട്ട പുഴ പുറമ്പോക്കിനോട് ചേർന്ന് കിടക്കുന്നതും 
എൽ. എ . 05 / 07 നമ്പർ പട്ടയ ഭൂമിയിൽ റിസർവ്ചെയ്തിരുന്നതുമായ 
3 തേക്ക് മരങ്ങളും 3 പ്ലാവും അനധികൃതമായി വെട്ടിമാറ്റി 
യതായി കണ്ടെത്തിയതിനെ തുടർന്ന് മരങ്ങൾ സർക്കാരിലേക്ക് 
കണ്ട് കെട്ടിയിരുന്നതാണ്. ഈ മരങ്ങൾ 30-5- 2013- ന് രാവിലെ 11 
മണിക്ക് മഞ്ഞള്ളൂർ വില്ലേജ് ഓഫീസ് പരിസരത്തുവച്ച് റവന്യൂ 
ഡിവിഷണൽ ഓഫീസറോ, അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ി 1,000 
നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും, ഏറ്റവും 
കൂടിയ വിലയ്ക്ക് ലേലം വിളിക്കുന്ന ആളുടെ പേരിൽ ലേലം 
താൽക്കാലിക മായി ഉറപ്പിച്ച് ലേലം സ്ഥിരപ്പെടുത്തുന്ന 
മുറയ് ക്ക് ലേല വസ്തു ക്കൾ വിട്ട് നൽകു ന്ന തുമാ ണ് . 
സാധാരണ സർക്കാർ ലേലം സംബന്ധിച്ച് എല്ലാ 
നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമാണ്. 


തടിയുടെ അളവുകൾ 


ഇനം 


നീളം 
| ( M) 


വണ്ണം തടി അളവ് 
(cm .) | ( M3) 


0 .976 


- 10 
4.5 


125 
85 


0.203 


0 .295 
0.066 


| 1. (i) Teak (a) 
-- (i) Teak (b) 
2. (i) Teak (a) 

(i ) Teak ( b) 
(iii ) Teak (c) 
(iv ) Teak (d) 

(v) Teak (e) 
3. Teak 


0 .112 


0.035 


0 . 090 


9 


80 


0.36 


0.137 


4. (1) Jack wood (a) 2.20 

(ii) Jack wood ( b ) 3.50 
(iii) Jack wood (c ) 3. 70 


0 .177 


0.113 


8 


- 


110 


5. (i) Jack wood (a) 

(ii) Jack wood (b ) 
6. Jack wood 


0.605 
0.151 
0.202 


4 


90 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, ( ഒപ്പ്) 
മൂവാറ്റുപുഴ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


